Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. 021. mmo 
KL/ TV (N )/ 12/2009 - 2011 


OVERU 


SOLO 


m 


. 


KERALA 


मत्या 


TENT OF 

a roho 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


11th May 2010 

2010 GO Ø 11 
21st Vaisakha 1932 
1932 60011056 o 21 


Joeljo 55 


നമ്പർ 


PART III 
Forest Department 


OFFICE OF THE CUSTODIAN (ECOLOGICALLY FRAGILE LANDS) AND CHIEF 

CONSERVATOR OF FORESTS (WILD LIFE ) , THIRUVANANTHAPURAM 


NOTIFICATIONS 


(1) 


No. EFL . 1- 134 /2006 . 


10th April 2010 . 


WHEREAS the Government of Kerala has published Act No. 21 of 2005, namely, the Kerala Forest (Vesting and 
Management of Ecologically Fragile Lands) Act, 2003, which came into effect from 2nd day of June, 2000 for the 
conservation and management of ecologically fragile lands, minimizing the reduction of degradation of the Eco -system and 
Biological Diversity therein . 


Now , it is hereby notified for the information of the public that the ownership and possession of the land as per the 
details shown in the schedule hereto , in the District of Kasargod has been vested with the Government of Kerala free from 
all encumbrances and the right, title and interest of the owner or any other person thereon shall stand extinguished from 
the date of commencement of the Act, i. e., 2nd June, 2000 . 


The publication of the notification is made as required under Section 3 (2 ) of the Kerala Forest ( Vesting and 
Management of Ecologically Fragile Lands ) Act, 2003 as per Government Notification No. 15567 /Leg .B1/01/Law 
dated 3rd May, 2005 and published in Kerala Gazette No . 929 dated 3rd May, 2005. 


11th May 2010 ] 


FOREST DEPARTMENT 


272 


SCHEDULE 


Details of Ecologically Fragile Lands vested in Government as per Section 3 (1 ) of Act 21 of 2005 


Sl. 
No. 


District Taluk 


Forest 
Division 


Range Locality 
D 


Boundaries 
East South 


North 


West 


Sy. No. Extent in 
Village with sub Hectares 

division (approx .) 
(7) (8) (9) 


(1) 


(2) 


(3) 


(4) 


(5) 


(0) 


( 10) 


( 11) 


(12) 


(13) 


Kasargode 


Hosdurg 


Kannur 


Kanhangad 


MaruthomPalachal 


Panathady 


RS.159/1 


8.097 


VestedForestinVFCItem 

No.43 


OccupiedlandinRS 

159/1 


OccupiedlandinRS 

159/1 


OccupiedlandinRS 

159/1 


Kasargode 


Hosdurg 


Kannur 


Kanhangad 


Beemanady,Thayyani, 

Koombamala 


Palavayal 


RS.109 


5.6657 


ManjucholamalaVF 


KarnatakaForest 


PrivateLand 


PrivateLand 


No. EFL. 10 - 1406 /2010 . 


21st April 2010 . 


WHEREAS the Government of Kerala has published Act No . 21 of 2005 , namely, the Kerala Forest (Vesting and 
Management of Ecologically Fragile Lands) Act , 2003, which came into effect from 2nd day of June, 2000 for the 
conservation and management of ecologically fragile lands, minimizing the reduction of degradation of the Eco -system and 
Biological Diversity therein . 


Now , it is hereby notified for the information of the public that the ownership and possession of the land as per the 
details shown in the schedule hereto , in the District of Malappuram has been vested with the Government of Kerala free 
from all encumbrances and the right, title and interest of the owner or any other person thereon shall stand extinguished 
from the date of commencement of the Act, i. e., 2nd June, 2000. 


The publication of the notification is made as required under Section 3 (2 ) of the Kerala Forest (Vesting and 
Management of Ecologically Fragile Lands) Act, 2003 as per Government Notification No. 15567/Leg. B1/01 /Law 
dated 3rd May, 2005 and published in Kerala Gazette No. 929 dated 3rd May, 2005 . 


11th MAY 2010 ] 


FOREST DEPARTMENT 


273 


SCHEDULE 
Details of Ecologically Fragile Lands vested in Government as per Section 3 (1) of Act 21 of 2005 


Sl . District Taluk Forest 
No . 

Division 


Boundaries 
East South 


North 


West 


Sy. No. Extent in 
Range Locality Village with sub Hectares 

division (approx .) 
(5) (6 (7) (8) (9) 


(1) 


(2) 


(3) 


(4) 


( 10 ) 


(11 ) 


(12) 


( 13 ) 


Nilambur 


Malappuram 


- 1293 


13. 7596 


Chempothi 


NilamburNorth 


Akampadam 


Edavanna 


Forest & VFC Forest & 
VFC Item Private Item Private 
5 & 40 

- occupation 5 & 40 occupation 
oncination 5 & 40 occ 


(Sd.) 


Custodian ( Ecologically Fragile Lands) and 

Chief Conservator of Forests (Wildlife). 


Thiruvananthapuram . 


വൈൽഡ് ലൈഫ് ഡിവിഷൻ, പീച്ചി 

ടെണ്ടർ / ലേലപ്പരസ്യം 


നമ്പർ പിഡബ്ല3- 1956/ 2007 . 


2010 ഏപ്രിൽ 7 . 


പീച്ചി വൈൽഡ് ലൈഫ് ഡിവിഷനിലെ കേരള വനനിയമം സെക്ഷൻ 61 ( എ ) വകുപ്പുപ്രകാരം സർക്കാർ ബന്തവസ്സിലെടു 
ത്തിട്ടുള്ള താഴെ പറയുന്ന വാഹനം ഇപ്പോഴുള്ള സ്ഥിതിയിലും അവസ്ഥയിലും ദർഘാസ്/ ലേലം അടിസ്ഥാനത്തിൽ വിൽപ്പന 
നടത്തുന്നു . പ്രസ്തുത വിൽപ്പനയ്ക്കായി സീൽ ചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 14- 5 - 2010 - ന് 
ഉച്ചയ്ക്ക് 1 മണി വരെ ലഭിക്കുന്നതായിരിക്കും. പൂരിപ്പിച്ച സീൽ വെച്ച ദർഘാസുകൾ അന്നേ ദിവസം ഉച്ചതിരിഞ്ഞ് 3 മണിവരെ 
ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേദിവസം 3. 30 മണിക്ക് ദർഘാസ് സമർപ്പിച്ചവരെ മാത്രം പങ്കെടുപ്പിച്ചു കൊണ്ട് 
വൈൽഡ് ലൈഫ് വാർഡനോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരോ പ്രസ്തുത വാഹനം ലേലം ചെയ്യുന്നതും 
ലേലത്തിന് ശേഷം ദർഘാസുകൾ തുറക്കുന്നതും ആയിരിക്കും. ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുക വാഗ്ദാനം ചെയ്തവരുടെ 
പേരിൽ മുഖ്യ വനപാലകന്റെ അന്തിമ ഉത്തരവിന് വിധേയമായി വില്പന ഉറപ്പിക്കുന്നതായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ 
ദർഘാസ്/ ലേലം അന്ന് നടന്നില്ലെങ്കിൽ അടുത്ത പ്രവൃത്തിദിവസം നിർദ്ദിഷ്ട സമയത്തും സ്ഥലത്തുംവച്ച് നടത്തുന്നതും ദർഘാസ് 
ഫോറങ്ങൾ അന്നേദിവസം 1 മണിവരെ ലഭിക്കുന്നതും പൂരിപ്പിച്ച സീൽവെച്ച ദർഘാസുകൾ അന്നേദിവസം ഉച്ചതിരിഞ്ഞ് 3 മണിവരെ 
ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും 3. 30 മണിക്ക് ദർഘാസുകൾ സമർപ്പിച്ചവരെ മാത്രം ഉൾപ്പെടുത്തി ലേലം നടത്തുന്നതും 
ആയിരിക്കും. നിരതദ്രവ്യം പണമായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് പീച്ചി വൈൽഡ്ലൈഫ് ഓഫീസിൽ പ്രവർത്തിസമയങ്ങളിൽ 
ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. 


വാഹനത്തിന്റെ ഇനവും രജിസ്റ്റർ നമ്പരും - KLI 6082 Mahindra Jeep 1985 Model. 
ഡിവിഷൻ ഫയൽ നമ്പർ -PW3 - 1840 /05 OR 2 / 05 OFS. 
നിരതദ്രവ്യം -രൂപ 3,000. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 150 + വാറ്റ് 12.5 %. 
വാഹനം ഇപ്പോൾ കിടക്കുന്ന സ്ഥലം - പീച്ചി വൈൽഡ് ലൈഫ് ഓഫീസ് കോമ്പൗണ്ട്. 


11th MAY 2010 ] 


FOREST DEPARTMENT 


274 


നിബന്ധനകൾ 


1. വിൽപ്പനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ വാഹനം വൈൽഡ് ലൈഫ് വാർഡന്റെ അനുവാദത്തോടെ പരിശോധിച്ച് 

ബോദ്ധ്യം വരുത്തേണ്ടതാണ്. ലേലം ഉറപ്പിച്ചശേഷം വാഹനത്തിനെ സംബന്ധിക്കുന്ന യാതൊരു പരാതിയും സ്വീകരിക്കുന്നതല്ല. 


- 2 , 


ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറിയുന്നതിന് ബന്ധപ്പെട്ട വില്ലേജാഫീസറോ, മേലാധികാരികളോ നൽകിയ 
സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡോ പാസ്പോർട്ടിന്റെ കോപ്പിയോ സഹിതം അപേക്ഷി 
ക്കേണ്ടതാണ്. 


നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
- ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്ത ദർഘാസുകൾ/ ലേലം മേലാധികാരത്തിലേക്ക് അംഗീകാരത്തിനായി അയയ്ക്കുന്നതും 
മറ്റു ദർഘാസുകാർ നൽകിയ നിരതദ്രവ്യം അപ്പോൾ തന്നെ തിരിച്ച് നൽകുന്നതുമാണ്. 
ടെണ്ടർ ഫോറം 14 - 5- 2010 , 1 മണി വരെ അപേക്ഷകന് ലഭിക്കുന്നതാണ്. 


- ദർഘാസ് സംഖ്യ നിരതദ്രവ്യ സംഖ്യയിൽ കൂടുതലാണെങ്കിൽ ദർഘാസ്/ ലേല സംഖ്യയുടെ 50 % ( നിരതദ്രവ്യം ഉൾപ്പെടെ) 
അപ്പോൾ തന്നെ നൽകേണ്ടതാണ്. 


- 8 . 


7 . ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്ത 

മായിരിക്കും. 
ദർഘാസുകൾ/ ലേലം അംഗീകരിച്ചതായി റിപ്പോർട്ട് കിട്ടി 15 ദിവസത്തിനകം ബാക്കി ലേല സംഖ്യയും നിയമപ്രകാരമുള്ള 
നികുതികളും അടച്ച് വാഹനം നീക്കം ചെയ്തില്ലെങ്കിൽ ദർഘാസുകാരൻ ആവശ്യപ്പെടുന്ന പക്ഷം 15 ദിവസം കൂടി ബാക്കി 
സംഖ്യയും 18 % പലിശയും ദിവസത്തിൽ 20 രൂപ വാടകയും വസൂലാക്കി അനുവദിക്കുന്നതായിരിക്കും. അതിനുശേഷം അവധി 

അനുദിക്കുന്നതല്ല . 
9 . മേൽപ്പറഞ്ഞ സമയ പരിധിക്കുള്ളിൽ നീക്കം ചെയ്യാത്ത വാഹനം വീണ്ടും ലേലത്തിലോ ടെണ്ടർ അടിസ്ഥാനത്തിലോ മുൻ 

ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ വിൽക്കുന്നതും മുൻ ലേലത്തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതുമാണ്. ഈ ലേലം 
കൊണ്ട് സർക്കാരിന് നഷ്ടം വരികയാണെങ്കിൽ മുൻ ലേലക്കാരനിൽ നിന്നും നഷ്ടം വരുന്ന തുക ഈടാക്കുന്നതിനുള്ള 
നടപടികൾ സ്വീകരിക്കുന്നതും ലാഭം കിട്ടുകയാണെങ്കിൽ മുൻ ലേലക്കാരന് ആയതിന് യാതൊരർഹതയും ഉണ്ടായിരിക്കുന്ന 

തല്ലെന്നും ആയത് മുഴുവനും സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും ആയിരിക്കും. 
- 10 , ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം പൊതു അവധി ദിവസമായി വന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം പ്രസ്തുത സ്ഥലത്തും 

സമയത്തും ദർഘാസ്/ ലേലം സ്വീകരിക്കുന്നതായിരിക്കും നടത്തുന്നതായിരിക്കും. 
11. മുകളിൽ പറഞ്ഞ വാഹനങ്ങളിൽ ഏതെങ്കിലും ഒഴിവാക്കുന്നതിനും പുതുതായി കൂട്ടിച്ചേർക്കുന്നതിനും പീച്ചി വൈൽഡ് ലൈഫ് 

വാർഡന് അധികാരം ഉണ്ടായിരിക്കും. 


വൈൽഡ് ലൈഫ് ഡിവിഷൻ, 
പീച്ചി. 


- (ഒപ്പ്) 
വൈൽഡ് ലൈഫ് വാർഡൻ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


